Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th March 2012 
| 2012 മാർച്ച് 20 
30th Phalguna 1933 
1933 ഫാൽഗുനം 30 


നമ്പർ 


PART III 


Industries Department 


തിരുവനന്തപുരം കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 


ന 


ക 


സന വയറ 


-- നട 


മം 


നമ്പർ സി. എസ്. 5/ 189 /2007 . 


2012 ജനുവരി 22. 


സൂചന : ( 1) 15 - 6- 2006- ൽ പുറപ്പെടുവിച്ച രജിസ്ട്രാറുടെ ( കയർ വികസന ഡയറക്ടർ) സി . എസ്. 4 /6432/ 05 നമ്പർ 

സംഘം സമാപ്തീകരണ ഉത്തരവ്. 


(2 ) സർക്കാർ ബാദ്ധ്യതകൾ അടച്ചു തീർത്തുകൊള്ള ലിക്വിഡേറ്ററുടെ 16- 4- 2011- ലെ LIC /936 /06 നമ്പർ റിപ്പോർട്ട്. 


| ( 3) ആസ്തി ബാദ്ധ്യതകൾ എഴുതിത്തള്ളിക്കൊള്ള ലിക്വിഡേറ്ററുടെ 24 - 10 -2011- ലെ LIC / 930/ 06 നമ്പർ 

നടപടിക്രമം. 


തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് ബ്ലോക്ക് മെക്കനൈസ്ഡ് ഡീഫൈബറിംഗ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോ - ഓപ്പറേറ്റീവ് 
സൊസൈറ്റി ക്ലിപ്തം നമ്പർ R - 936 എന്ന കയർ സംഘം 31-5- 2003 - ൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും 
പല കാരണങ്ങളാൽ പ്രവർത്തനം നിലച്ചുപോയ ടി സംഘം അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൻ കീഴിലായിരുന്നു . 


- 15- 6 - 2006 - ലെ ഉത്തരവ് പ്രകാരം ടി സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കാൻ തീരുമാനിച്ചുകൊം ആയതിലേ 
ക്കുള്ള ലിക്വിഡേറ്ററെ നിയമിച്ചുകൊം സൂചന (1) പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആയതനുസരിച്ച് ലിക്വിഡേറ്റർ 
12 - 10 - 2006 - ൽ ടി സംഘത്തിന്റെ ചാർജ്ജ് എടുക്കുകയും 9 - 10 - 2007 - ൽ ക്ലെയിം നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും 
ചെയ്തിരുന്നു . 


KERALA GAZETTE 


[ PART III 


- സർക്കാർ ലോൺ ഇനത്തിൽ സംഘം കൈപ്പറ്റിയ സബ്സിഡി തുകയായ 2,94,675 പലിശയും പിഴ പലിശയുമടക്കം 
| 7,05, 100 തൃശ്ശൂർ ജില്ലാ ട്രഷറിയിൽ ചെല്ലാൻ നമ്പർ 378, 388 എന്നീ നമ്പറുകളിലായി 15 - 12 - 2010 - ൽ ഒടുക്കിയിട്ടു . അതോടൊപ്പം 
സർക്കാർ ഷെയറായ 45 ,000 അടച്ചു തീർത്തിട്ടുണ് സൂചന (3 ) പ്രകാരം അറിയിച്ചിരിക്കുന്നു. 


17 - 12 - 2010 - ലെ അവസാന പൊതുയോഗംവഴി അംഗങ്ങളുടെ ഷെയർ ഇനത്തിൽ 55,000 , 55 അംഗങ്ങൾക്ക് കൊടുത്തു 
തീർത്തു . ലിക്വിഡേഷൻ നടപടിക്രമം പൂർത്തീകരിച്ചിട്ടുള്ളതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണ്. 


ഉത്തരവ് 


മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ, ചേർപ്പ് ബ്ലോക്ക് മെക്കാനൈസ്ഡ് ഡീഫൈബറിംഗ് 
വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ R -936- ന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ സംഘം 
നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘത്തിന്റെ മുഴുവൻ രേഖകളും 
ഉത്തരവ് തീയതി മുതൽ 3 വർഷം വരെ സംഘം ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേതും 3 വർഷം പൂർത്തിയായാൽ 
രജിസ്ട്രാറുടെ ( കയർ വികസന ഡയറക്ടറുടെ) അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേതുമാണ്. 


( ഒപ്പ്) 


തിരുവനന്തപുരം. 


കയർ വികസന ഡയറക്ടർ. 


ക്ലെയിം നോട്ടീസ് 


നമ്പർ 442/ 2012 . 

2012 ജനുവരി 24. 
- തിരു വ ന ന്ത പുരം കയർ വിക സന ഡയറക്ടറുടെ 24 - 11 - 2011 - ലെ സി . എസ്. 4/ 3 602 / 08 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം 442 -ാം നമ്പർ ആല കയർ വ്യവസായ സഹകരണ സംഘം ( ക്ലിപ്തം ) ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും തൃശ്ശൂർ 
കയർ പ്രോജക്ട് ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ സംഘത്തിന്റെ ലിക്വിഡേറ്റർ ആയി 2- 1- 2012 - ന് ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ള 
തുമാണ്. 

ആയതിനാൽ ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കുവാനുങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 2 മാസത്തിനകം ലിക്വിഡേറ്ററെ നേരിലോ ചുമതലപ്പെടുത്തിയ ഏജന്റ് മുഖാന്തിരമോ 
അറിയിക്കേതാണ്. പ്രസ്തുത തീയതിക്കുശേഷം ഉന്നയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളും അവകാശങ്ങളും പരിഗണിക്കുന്നതല്ലെന്ന് 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


കയർ ഇൻസ്പെക്ടർ ഓഫീസ്, 
ചേറ്റുപുഴ, തൃശ്ശൂർ. 


( ഒപ്പ്) 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ ( കയർ). 


